Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N ) /634/ 2012 -14 


GOVERN 


കര 


് സർക്കാ 


. 


NMENT OF 


F KERAL 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


നമ്പർ 


2014 ആഗസ്റ്റ് 19 
19th August 2014 

1190 ചിങ്ങം 3 
3rd Chingam 1190 
1936 ശ്രാവണം 28 
28th Sravana 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 

ദർഘാസ് പരസ്യം 
നമ്പർ എം . ഇസഡ്. (എഫ്.) 3582 /2014 . | 2014 ആഗസ്റ്റ് 1. 

-മ്യൂസിയം മൃഗ ശാലാ വകു പ്പിലെ തിരു വ ന ന്ത പു രം 
മൃഗശാലയിലെ ചെറിയ കുളം പായലും ചെളിയും നീക്കം 
ചെയ്ത്വൃത്തിയാക്കുന്നതിന് താൽപ്പര്യമുള്ളവരിൽനിന്നും 
സീൽവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസിനോടുകൂടി ആകെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % 
നിരതദവ്യമായി ഡ യ റ ക് ടറുടെ പേരിൽ മാറാവുന്ന 
ഡി . ഡി . യായി നൽകേണ്ട താ ണ് . സ്ഥാപനത്തിന്റെ 
വ്യക്തിയുടെ പേര്, അഡസ്സ് എന്നിവ വ്യക്തമായെഴുതിയ 
ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർ ഘാസുകൾ ദർഘാസ് ഫോമിൽ നൽകേണ്ടതാണ്. 
ദർഘാസ് ഫോമിന്റെ വില - 1,000 - വും 5 % വാറ്റുമാണ്. 
ഡ്യൂപ്ലിക്കേറ്റിന് 500- ഉം വാറ്റും അധികമായൊടുക്കേണ്ടതാണ്. 
കുളത്തിലെ ചെളിമ്യൂസിയം മൃഗശാലാ പരിസരത്തിന് 
പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്വം ടെണ്ടർ 


ഉറപ്പിച്ച് 

ഏറ്റെടുക്കുന്നവർക്കായിരിക്കും. 
ടെണ്ടറിനോടൊപ്പം എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. 
ദർഘാസ് ഫോറം 29 - 8 - 2014 - ന് 3.30 വരെ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 30 -8 -2014 ഉച്ചയ്ക്ക് 1 മണിവരെയാണ്. ദർഘാസുകൾ 
സമർപ്പിച്ച വരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ 
സാന്നിദ്ധ്യ ത്തിൽ അന്നേദിവസം 3 .30 - ന് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസിനെ സംബന്ധിച്ച് അന്തിമ 
തീരുമാനമെടുക്കുന്ന തിനുള്ള പൂർണ്ണാധികാരം മ്യൂസിയം 
മൃഗശാലാ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ 
ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും ബാധകമാണ്. 
ദർ ഘാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരംമ്യൂസിയം മൃഗശാലാ ഡയറക്ടറേറ്റിൽനിന്നും 
പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


ഡയറക്ടറുടെ കാര്യാലയം, 
മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


